Reg . No. രജി. നമ്പർ 
KL /TV ( N )/12 / 2006 - 2008 


Government of 

Kerala 
കേരള സർക്കാർ 

2008 


S 


പr of Ke 


4 


: 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIII 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


വാല്യം 53 


11th March 2008 

2008 മാർച്ച് 11 
21st Phalguna 1929 
1929 ഫാൽഗുനം 21 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous Notifications 


തിരുവനന്തപുരം ജില്ലാ കോടതി മുമ്പാകെ 

- OP ( MHA) 297/2007 
ഹർജിക്കാരി:- തിരുവനന്തപുരത്ത് പേരൂർക്കട വില്ലേജിൽ 
പേരൂർക്കട എൻ. സി . സി . റോഡിൽ അന്നമ്മ ജോൺ 


എതൃകക്ഷി: - ഇല്ല. 


സകലമാനപേരെയും തെര്യപ്പെടുത്തുന്നത്. 


ടി നമ്പർ കേസിൽ ഹർജിക്കാരിയുടെയും മരണപ്പെട്ടു 
പോയ ബാബു തോമസിന്റെയും മകനായ തോമസ് ബാബു 
ജന്മനാ മാനസിക രോഗിയായതിനാൽ ടിയാന്റെ പിതാവായ 
മരണപ്പെട്ടു പോയ ബാബു തോമസിന്റെ വസ്തു വകകൾ 
സന്താ ന മായ തോമസ് ബാബു വിന്റെ ക്ഷേമ ത്തി നായി 

കൈകാര്യം ചെയ്യുന്നതിന് ഹർജിക്കാരിയെ ഗാർഡിയനായി 
നിയ മിച്ചു കിട്ടുന്ന തിനും മറ്റു മായി ബോധിപ്പിച്ചിരിക്കുന്ന 
മേൽപ്പടി നമ്പർ കേസ് 31- 3 - 2008 - ൽ വിചാരണയ് ക്ക് 
വച്ചിരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം അന്നേദിവസം പകൽ 11 മണിക്ക് കോടതി മുമ്പാകെ 
ഹാജരായി ബോധിപ്പിച്ചുകൊള്ള ണ്ടതും അല്ലാത്ത പക്ഷം 
മേൽപ്പടി നമ്പർ ഹർജി തീർച്ചചെയ്യുമെന്നുമുള്ള വിവരം 
തെര്യപ്പെടുത്തിക്കൊള്ളുന്നു . 


എം . അബ്ദുൾഹമീദ്, 
ഹർജിക്കാരി ഭാഗം അഡ്വക്കേറ്റ്. 


